Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No . KL / TV (N )/634 /2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2020 


QadCOVORNIK 


TUS 


SWT OF KER 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


weijo 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


2020 2021 31 
31st March 2020 

1195 IM . 18 
18th Meenam 1195 


നമ്പർ 


Vol. IX 


No . 


Thiruvananthapuram , 

Tuesday 


1942 06210 . 11 
11th Chaithra 1942 


PART III 
Judicial Department 


THE HIGH COURT OF KERALA 

NOTIFICATION 
No. B1( A )-202 /2020 . 

26th February 2020 . 
In exercise of the powers conferred by Section 11 ( 3 ) 
of the Code of Criminal Procedure , 1973, the High Court 
of Kerala hereby appointns the person mentioned in 
Column ( 1 ) of the following schedule to be Judicial 
Magistrate of the First Class to preside over the Court 
specified against her name in Column (2 ) from the date 
she takes charge and empowers her to try , in a summary 
way, all the offences mentioned in Sub Section ( 1 ) of 
Section 260 of Code of Criminal Procedure, 1973 . 

SCHEDULE 
Name 

Court 
( 1) 


NOTIFICATION 
No . B4 (A )-1900 /2020 . 

29th February 2020. 
In exercise of the powers conferred by Section 13 of 
the Code of Criminal Procedure , 1973 (Central Act 2 of 
1974 ), the High Court of Kerala hereby : 

(1) appoints Sri. Prasannan , N ., N . P . Sadanam , 
Kollayil P . O ., Madathara (via ), Kollam -691 541 as 
Honorary Special Judicial Magistrate of Second Class 
(Railways), Shornur for a period of one year with effect 
from the date of assumption of charge and ; 

(i ) Confers upon the said Sri . Prasannan , N ., all the 
powers conferred upon a Magistrate of the First Class 
under the said Code in respect of all cases of persons 
travelling without a proper pass or ticket over any part of 
the Southern Railway within the Districts of Thrissur, 
Palakkad , that portion of the District of Ernakulam which 
lies to the north of Ernakulam Junction and that portion 
of the District of Malappuram which lies to the south of 
and inclusive of Tirur or committing in any part of the 
said Railway in the said area , any of the offences falling 
under Sections 137 to 139, 141 and 142 , 144 to 147 , 155 to 
157, 159 , 162 , 163, 166 and 167 of the Indian Railways 
Act, 1989 (Central Act 24 of 1989 ). 


Smt. Sabah Usman 


Kottarakkara 


By Order , 


P. G . AJITHKUMAR , 
Registrar ( Subordinate Judiciary ). 


Ernakulam -682 031 . 


Gaz . No. 13 /2020 /DTP (Judicial). 


179 


29th JAN. 2019] 


JUDICIAL DEPARTMENT 


Chief Judicial Magistrate Court, Palakkad 


(iii) Further confers upon him under Section 261 of 
the said Code, the powers to try summarily, the offences 
set out earlier. 


NOTIFICATION 


By Order, 


No . C-1314/2019. 


2nd March 2020. 


K . K . MOHANDAS, 
Registrar ( Recruitment and 

- Computerisation), 
Registrar ( Subordinate Judiciary )(i/c). 


Ernakulam -682 031. 


ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, തൊടുപുഴ 


ലേല പരസ്യം 


നമ്പർ D - 1050 2020. 


2020 ഫെബ്രുവരി 25. 


In exercise of the powers conferred by 
provision of sub-section (2) of Section 190 of the Code 
of Criminal Procedure 1973 (Central Act 2 of 1974), the 
Chief Judicial Magistrate, Palakkad hereby specifically 
empowers the Special Judicial Magistrates of the 2nd 
Class (Railways ), Shoranur in the Schedule shown below 
to take cognizance under Section 190 (1) of the Code of 
Criminal Procedure of such offences of persons travelling 
without a proper pass or ticket over any part of the 
Southern Railway within the District of Palakkad and also 
committing in any part of the said Railway in the above 
said area any of the offences falling under Sections 137 to 
139 , 141, 142, 144 to 147, 155 to 157, 162, 163, 166 to 167 
of the Indian Railways Act, 1989 (Central Act 24 of 1989) 
for a period of one year with effect from the date 
of assumption of Charge . 


തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 
മുൻപാകെ നിലവിലുള്ള ആർ. സി. 3/ 15 ( കം 1617 / 14 

തൊടുപുഴ പി. എസ്.) നമ്പർ കേസിൽ ഉൾപ്പെട്ട KL 35 8767 
രജിസ്റ്റർ നമ്പ രിലുള്ള പിക് അപ് വാഹനം ( Engine 
No . D30002361, Chasis No. T 19002040507) (PR 72/ 14) 
ബന്തവസ്സിലെടുത്ത് കാളിയാർ പോലീസ് സ്റ്റേഷൻ പരിസരത്തിൽ 
സൂക്ഷിച്ചു വരു ന്ന താ ണ്. ബഹു . ചീഫ് ജുഡീഷ്യൽ 
മജിസ്ട്രേറ്റിന്റെ 18- 2 - 2020 - ലെ ഉത്തരവു പ്രകാരം മേൽപറഞ്ഞ 
പിക് അപ് വാഹനം കാളി യാർ പോലീസ് സ്റ്റേഷൻ 
പരിസരത്തു വച്ച് 28 - 5 - 2020 -ാം തീയതി പകൽ 2 മണിക്ക് 
പരസ്യമായി ലേലം ചെയ്യുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കാനാഗ്രഹിക്കുന്നവർ കൃത്യസമയത്ത് 
പോലീസ് സ്റ്റേഷൻ പരി സ ര ത്ത് എത്തി ലേല ത്തിൽ 
പങ്കെടുക്കേണ്ടതും ഏറ്റവും കൂടുതൽതുകക്ക് വിളിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം സ്ഥിരപ്പെടുത്തുന്നതും ലേലം കൊള്ളുന്നയാൾ 
അപ്പോൾത്തന്നെ ലേലസംഖ്യ അധികാരികളെഏൽപ്പിക്കേണ്ടതും 
ടി വാഹനം ഏറ്റുവാങ്ങേണ്ടതുമാണ്. 


SCHEDULE 


Sri. Prasannan , N ., 
N . P. Sadanam , 
Kollayil P. O ., 

Madathara ( via ), 
Kollam - 691 541 . 


Honorary Special Judicial 
Magistrate of the 2nd 
Class (Railways ), 


Shoranur. 


- ലേലം സ്ഥിരപ്പെടുത്തുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനും 
ഉള്ള പൂർണ്ണ അധികാരം തൊടു പുഴ ചീഫ് ജുഡീഷ്യൽ 
മജിസ്ട്രേറ്റിൽ നിക്ഷിപ്തമായിരിക്കും. ലേലം സാധാരണ 
രീതിയിൽ നടത്തുന്നതും മറ്റ് എല്ലാ സർക്കാർ ലേലങ്ങൾക്കുമുള്ള 
നിയമങ്ങൾ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതുമാണ്. 


- ( ഒപ്പ്) 
ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. 


Office of the Chief Judicial 

Magistrate Court , 
Palakkad. 


ANIL , T. P., 
Chief Judicial Magistrate, 

Palakkad . 


തൊടുപുഴ. 


180 


